കേരളത്തിന്‍െറ വൈദ്യുതി 
പ്രതിസന്ധി 


കേരള ശാസ്രതസാഹിത്യ 
പരിഷത്തിന്‍െറ നിലപാട 








കേരള ശാസ്രതസാഹിത്യ പരിഷത്ത്‌ 


കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി--കേരള ശാസ്രതസാഹിത്യ പരിഷത്തിന്‍െറ 
നിലപാട ആദ്യ പതിപ്പ്‌: സെപ്തംബര്‍ 1990 ₹ രപസാധനം, വിതരണം: കേരള 
ശാസ്ര്തസാഹിത്യ പരിഷത്ത്‌, കോഴിക്കോട --- 673 0ഠാ ൪0 കേരള ശാസ്രത 
സാഹിത്യ പരിഷത്ത്‌ 4 കമ്പോസിങ്‌: ബിററ്‌ “ന്‍'" ബൈററ്‌, കോഴിക്കോട്‌ ₹ 
% അച്ചടി: കാലിക്കററ്‌ (പ്രിന്‍റിങ്ങ്‌ കോംപ്ലക്സ്‌ ൽ വില: 2 രൂപ 


വിധവ രന സ്വചം പ്പി. - 111: പ്ക്പാ റ്‌ ടെ” മ്‌ി 
1:00: ട്ഫ്രണ്0ണ്‌ 1990 ൪ ഡാ ഫാ ഗഡ ന ലബ്ചിദ ചിന ട്വ 
൧൧ ടി, ചേ 673002 ൽ൭ | ഗ്ഖാ ധപ പിപഹടമ ൽ ഗ്ഥഫട്സ്ു: 
മ 13൮1൦, പ്രി ൽ 1ഥപ ച ചഡ്നറവഥഥ്യ ഗ്ല ൾഥ൦൦ട. യാ 


101 | റാ00 | 





ടട) 9റ്%േ 1.1. 12490 





കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി 
കേരള ശാസ്ര്തസാഹിത്യ 
പരിഷത്തിന്‍െറ നിലപാട 


1. ആമുഖം 


വ്യാവസായിക-- സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ സൂചികയാണ്‌ 
നമ്മളുടേതുപോലുള്ള രാജ്യങ്ങളിലെ വളരെ താഴ്ന്ന ആളോഹരി വൈദ്യുതി 
ഉപഭോഗം. ഇന്ത്യയിലെ ആളോഹരി വൈദ യതി ഉപഭോഗം ലോക ശരാശരിയൂടെ 
പത്തിലൊന്നുപോലും വരികയില്ല. അഖിലേന്ത്യാഴശരാശരിയേക്കാളും താഴെ 
യാണ്‌ കേരളത്തിന്‍െറ നില. മാതമല്ല ഒച്ചിഴയുന്ന വേഗതയിലുള്ള ഇന്നത്തെ 
സാമ്പത്തിക വളര്‍ച്ചുക്കുവേണ്ടുന്ന ആവശ്യംപോലും നിര്‍വഹിക്കൂന്നതിന്‌ ഇന്ന 
ത്തെ വൈദ്യുതി ലഭ്യത തികയുന്നില്ല. വൈദ്യുതിയുടെ ലഭ്ൃതയും ആവശ്യവും 
തമ്മില്‍ വര്‍ധിച്ചുവരുന്ന ഈ വിടവ്‌ കേരളത്തിന്‍െറ വ്യവസായവല്‍ക്കരണത്തിന്‌ 
ഒരു മുഖ്യ,പതിബന്ധമായി തിീര്‍ന്തിരിക്കുന്നു. 


കേരളത്തിലെ ഈര്‍ജ റാരിദ്യത്തെക്കുറിച്ച്‌ പരിഷത്ത്‌ ഒന്നര പതിററാ 
ണ്ടുമുമ്പ്‌ നല്‍കിയ മുന്നറിയിപ്പുകള്‍ ഇന്നു യാഥാര്‍ഥ്യമായിത്തിര്‍ന്നിരിക്കുന്നു. 
മിച്ചു വൈദ്യുതിയുടെ വ്യാമോഹങ്ങളാല്‍ അന്ന്‌ ആ മുന്നറിയിപ്പുകള്‍ അവഗ 
ണിക്കപ്പെട്ടു. വിഭവദാരിരദ്യം മായമല്ല ഉള്ള പരിമിതമായ വിഭവങ്ങള്‍, ആസൂര്തണ 
വൈകല്യങ്ങളും കെടുകാര്യസ്ഥതയും മൂലം ദുര്‍വ്യയം ചെയുപ്പെട്ടതും ഇന്നത്തെ 
പരിതാപകരമായ അവസ്ഥയ്ക്ക്‌ കാരണമായിട്ടുണ്ട്‌. മുന്‍ഗണനാ പ്രകാരം 
പദ്ധതികള്‍ ഏറെറടുത്തു നടപ്പാക്കുന്നതിനു പകരം ഒട്ടനവധി പദ്ധതികള്‍ 
ഒരേസമയം ഏറെറടുത്ത്‌, ഒന്നിനും അത്യാവശ്യം വേണ്ടുന്ന പണം നല്‍കാതെ, 
എല്ലാ പദ്ധതികളുടേയും പൂര്‍ത്തീകരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു 
പോയി. ഇതിന്‍െറ ഫലമായി വൈദ്യുതി ആവശ്യത്തിനു ലഭിച്ചില്ലെന്നു മാരതമല്ല 
പദ്ധതി ചെലവിലും ദുര്‍വഹമായ വര്‍ധനയുണ്ടായി. ഇതു പില്‍ക്കാല 
വിഭവസാധ്ൃയതകളെയും ദോഷകരമായി ബാധിച്ചു. കാര്യക്ഷമതയില്ലായ്മയും 
അനാവശ്യ സമരങ്ങളുമെല്ലാം ഈ പര്യവസാനത്തിനു കാരണമായിട്ടുണ്ടെങ്കിലും 
പ്രധാനകാരണം മുന്‍പറഞ്ഞ ആസുധ്തണവൈകല്യം തന്നെ. സൈലന്‍റ്‌ വാലി 
പദ്ധതിക്കുവേണ്ടി ദൂര്‍വാശിപിടിച്ച്‌ ക്രേന്ദ സര്‍ക്കാര്‍ പകരം നല്‍കാമെന്നു 
പറഞ്ഞ താപനിലയംപോലും വേണ്ടെന്നു ശഠിച്ചുവര്‍ കേരളത്തിന്‍െറ വൈദ്യുതി 
ലഭൃതയെ ജലസ്രോതസിലൊതുക്കി മഴയുടെ ദയാദാക്ഷിണ്യത്തിനെറിഞ്ഞു 
കൊടുക്കുകയായിരുന്നു. ജലേതര സ്രോതസുകളെ പരിപൂര്‍ണമായി അവഗ 
ണിച്ചതും ഇന്നത്തെ വൈദ്യുതി അനിശ്ചിതാവസ്ഥയ്ക്ക്‌ ഒരു പ്രധാന 
കാരണമാണ്‌. പ്രേഷണ വിതരണ ശൃംഖലയോട്‌ അനുവര്‍ത്തിച്ചുവന്ന അവഗ 
ണനാ നയം മൂലം ഉല്‍പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ നല്ലൊരു പങ്ക്‌, 
പ്രസരണനഷ്ടത്തിലൂടെ പാഴായിപ്പോകുന്നു. 


കിം 
9 കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി 





കഴിഞ്ഞ കാലാനുഭവങ്ങളില്‍ നിന്ന്‌ പാഠങ്ങള്‍ നാം പഠിച്ചിട്ടുണ്ടോ എന്നു 
സംശയമാണ്‌. പദ്ധതികള്‍ മൂലമുണ്ടാകുന്ന പരിസ്ഥിതി ആഘാതങ്ങള്‍ മുന്‍കൂട്ടി 
കാണുകയും ഉചിതമായ പ്രതിരോധ നടപടികള്‍ എടുക്കുകയും അവയെ 
ജനങ്ങളോടു തുറന്നു പറഞ്ഞുകൊണ്ട്‌ ജനകീയ സഹകരണം ഉറപ്പാക്കുന്നതിനു 
പകരം വര്‍ധിച്ചുവരുന്ന ജനകീയ പരിസ്ഥിതി അവബോധത്തെ പുച്ഛിച്ചു 
തള്ളുന്നതിനാണ്‌ പലപ്പോഴും പ്രവണത. . ക്രേന്ദ്ര പരിതസ്ഥിതി വകുപ്പില്‍ 
നിന്നുള്ള ചോദ്യങ്ങള്‍ക്കു പോലും തൃപ്തികരമായ മറുപടി നല്‍കാത്തതുകൊണ്ട്‌ 
പദ്ധതികളില്‍ പലതിനും കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. താപനിലയ 
നിര്‍മാണം വലിഞ്ഞുനീണ്ടുപോവുകയാണ്‌. ഇതൊന്നും പോരാഞ്ഞിട്ട്‌ അടുത്ത 
രണ്ടു ദശാബ്ദങ്ങള്‍ക്കുള്ളില്‍ കേരളത്തിന്‌ വൈദ്യുതി നല്‍കാന്‍ 
സാധ്ൃതയില്ലാത്തതും തൃപ്തികരമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതുമായ, 
ഒട്ടേറെ ചോദ്യങ്ങള്‍ ഇനിയും അവശേഷിക്കുന്ന ആണവനിലയങ്ങള്‍ക്കു 
വേണ്ടിയുള്ള അമിത്രഭാന്ത്‌ മറെറല്ലാററിനേയും പിന്നിലാക്കിക്കൊണ്ട്‌ ക്രേന്ദ 
വിവാദമായി ഉയര്‍ന്നുവന്നിരിക്കുന്നു. കേരളത്തില്‍ വൈദ്യുതിക്ഷാമം പരിഹ 
രിക്കുന്നതിനുള്ള ആത്മാര്‍ഥതയുടെ ഉരകല്ല്‌ ആണവനിര്‍മാണത്തിനുള്ള 
ചോദ്യങ്ങളില്ലാത്ത സര്‍വ സമ്മതമാണെന്ന ഭാവേന ജനങ്ങളെ രണ്ടായി 
ചേരിതിരിക്കുന്നതിനാണ്‌ ചിലര്‍ക്കു വ്യരഗത. ഇവയെല്ലാം നമ്മുടെ ഭാവിയെ 
ഇരുളിലാഴ്ത്തുന്നു. വൈദ്യുതി ഉല്‍പാദനത്തിന്‌ ഉപയോഗിക്കുന്ന സാങ്കേതിക 
വിദ്യകളെ പരമ്പരാഗതമെന്നും പാരമ്പര്യേതരമെന്നും പൊതുവെ രണ്ടായി 
തരംതിരിക്കാം. വന്‍കിട ജലവൈദ്യുത പദ്ധതികള്‍, അണുശക്തി നിലയങ്ങള്‍ 
(ന്യൂച്ലിയര്‍ പവര്‍ പ്ലാന്‍റുകള്‍), കല്‍ക്കരിയോ എണ്ണയോ ഗ്യാസോ കത്തിക്കുന്ന 
താപനിലയങ്ങള്‍ എന്നിവയാണ്‌ പരമ്പരാഗത മാര്‍ഗങ്ങള്‍. 


സൌഈരോര്‍ജം, കാററ്‌, തിരമാലകള്‍, വേലിയേററവും വേലിയിറക്കവും, 
സമുരദതാപം, ഭമതാപം, ജൈവോര്‍ജം മുതലായവ ഉപയോഗിച്ചുള്ള വൈദ്യുതി 
ഉല്‍പ്പാദനത്തെയും വലിയ അണക്കെട്ടുകളും ജലാശയങ്ങളും മററും കൂടാതെ 
ചെറിയ വെള്ളച്ചാട്ടങ്ങളെ ആശ്രയിച്ചുള്ള മിനി മൈക്രോ ജലവൈദ്യുത 
പദ്ധതികളെയും പാരമ്പര്യേതരമാര്‍ഗങ്ങള്‍ എന്നു വിളിക്കുന്നു. ഇവയെ 
പുതിയതും പുതുക്കാവുന്നതുമായ ഈര്‍ജ ഉറവിടങ്ങള്‍ എന്നും വിളിക്കാറുണ്ട്‌. 


കേരളത്തില്‍ നീണ്ട മഴക്കാലമുണ്ഞെങ്കിലും ഭൂമധ്യരേഖയോടടുത്തു 
കിടക്കുന്നതുകൊണ്ട്‌ സൌരോര്‍ജം സാമാന്യം സമൃദ്ധമായി ലഭ്യമാണ്‌. മ്രദാസും 
നാഗ്പൂരും അഹമ്മദാബാദുമായി തുലനം ചെയ്യാവുന്ന്ര്ത സൌരോര്‍ജം 
തിരുവനന്തപുരത്തും പാലക്കാട്ടും ഒരു ശരാശരി വര്‍ഷത്തില്‍ നമുക്ക്‌ കിട്ടുന്നുണ്ട്‌. 


പക്ഷേ, കാററിന്‍െറ കാര്യത്തില്‍ തമിഴ്നാടിനെയോ, ഗുജറാത്തിനെയോ 
അപേക്ഷിച്ചു കേരളം സമ്പന്നമല്ല. കേരളത്തില്‍ പാലക്കാടു ചുരത്തിനും 
അതോട്‌ അനുബന്ധിച്ച പ്രദേശങ്ങളിലും മാതമേ 15 കി.മീറററില്‍ പരം വേഗത 
യുള്ള കാറഠ്‌ തുടര്‍ച്ചയായി കിട്ടുന്നുള്ളു. കൂടാതെ രാമക്കല്‍ മേട്‌, പാഞ്ചാലിമേട്‌, 


കേരള ശാസ്രതസാഹിത്ൃ പരിഷത്തിന്‍െറ നിലപാട്‌ 5 
ലിലി പായ്‌ പപ 


കോലാഹലമേട്‌, ടോപ്പ്‌ സ്റേറഷന്‍ മുതലായ ചില പ്രത്യേക മലയിടുക്കുകളിലും 
നല്ല കാററ്‌ ഉള്ളതായി അനുഭവമുണ്ട്‌. ഇതിനെ പററി വിശദപഠനങ്ങള്‍ നടത്തേ 
ണ്ടിയിരിക്കുന്നു. പാരമ്പര്യേതരരീതിയില്‍ വന്‍തോതിലുള്ള ഈര്‍ ജോല്‍പ്പാദന 
സാധ്യത ഈ പഠന ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. വളരെ ശാസ്രതിയമായും 
ആത്മാര്‍ഥമായും ആസൂധര്തണംചെയ്താല്‍ ആയിരത്തോളം മെഗാവാട്ട്‌ വരെ 
പരമാവധി വൈദ്യൂതി ഈ വഴി ലഭ്യമാക്കിയേക്കാമെന്ന്‌ അഭിപ്രായമുണ്ട്‌. 
സാമ്പത്തികദൃഷ്ടികോണില്‍ക്കൂടെ നോക്കുമ്പോള്‍ ഇന്നും ഈ സ്രോതസുകള്‍ 
ആകര്‍ഷകമായിട്ടില്ല. 


തിരമാലകളില്‍ നിന്നുള്ള ഈര്‍ജോല്‍പ്പാദനം സാധ്യമാക്കുന്നതിനായി 
പ്രായോഗിക പരീക്ഷണങ്ങള്‍ ആരംഭിച്ചിട്ടേയുള്ളൂ. ഇത്‌ വാണിജ്യാടിസ്ഥാ 
നത്തില്‍ ലാഭകരമായി തീരാന്‍ ഏതാനും വര്‍ഷങ്ങള്‍ വേണ്ടി വരും. 


വേലിയേററവും വേലിയിറക്കവും ഭാമോര്‍ജവും കേരളത്തില്‍ 
സാധ്യതയുള്ള മാര്‍ഗങ്ങളല്ല. സമൂര്ദതാപം ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉല്‍പ്പാ 
ദനത്തിന്‌ ലക്ഷവ്ധീപ്‌ കടല്‍ അനുയോജ്യമായേക്കാമെങ്കിലും ഉതിനുള്ള സാജേം 
തിക വിദ്യ ഇനിയും കുററമററതായി തീര്‍ന്നിട്ടില്ല. പല പ്രായോഗിക വിഷമതകളും 
ഇപ്പോഴുമുണ്ട്‌. 


ജൈവോര്‍ജം പല വിധത്തിലും ഉപയോഗപ്പെടുത്താം. വിറക്‌; വാതക 
മാക്കി യ്രന്തങ്ങള്‍ പ്രവര്‍ത്തിപ്പിക്കാം കാര്‍ഷികാവശിഷ്ടങ്ങളും ചപ്പുചവറുകളും 
വാതകുമാക്കി മാററിയോ ഇന്‍സിനറേറററില്‍ കത്തിച്ചോ ഈര്‍ജോല്‍പ്പാദനം 
നടത്താം. ചാണകത്തിനു പുറമേ മററ്‌ ജൈവാവശിഷ്ടങ്ങളും ബയോഗ്യാസ്‌ 
പ്ലാന്‍റുകളില്‍ ഇരയായി ഉപയോഗിക്കാം. ഗ്യാസ്‌ എന്‍ജിനുകള്‍ മുഖേന ദനരിട്ട്‌ 
വൈല്യുതി ഉല്‍പ്പാദിപ്പിക്കുകയോ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്ന തരനമില്‍ 
ജലസേചനം, ചൂുടാക്കല്‍, ഉണക്കല്‍, പാചകം മുതലായവയ്ക്കുപ: യാഗി 
ക്കുകയോ ചെയ്യാം. 


ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ കേരളത്തിലെ സാധ ൭ 
സംബന്ധിച്ച്‌ സയന്‍സ്‌ & ടെക്നോളജി കമ്മിററിയുടെ ആഭിമും 
ഇലഷ്രടിന്ധിററി ബോര്‍ഡ്‌ നേരിട്ടും പഠനങ്ങള്‍ നടത്തിയിട്ടുണ്ട്‌ . 
ഒഗെഗാവാട്ട ശക്തിയും അതിലൂടെ 30 കോടി യുനിററ്‌ ഉനര്‍ജവ നുവഴി 
ലഭ്യമാക്കാമെന്നാണ്‌ കണക്ക്‌. 


ഇതൊക്കെയാണെജിലും വരുന്ന ദശകങ്ങളിലെ കേരളവും വര്‍ധിച്ചു 
വരൂന്ന ഉനര്‍ജ ആവശ്യങ്ങള്‍ നോക്കുമ്പോള്‍ ഈ പാരമ്പരേരു തസ 
കാണ: മാത്തം അവ നേരിടാനാവില്ല എന്നു വ്യക്തമാണ്‌ ) മാര്തമഥ 
പാരന്വറ ര്യ ൬൬൮ നസ്ധാ നാസൂകളുടെ വള്രെ ൭ പുറിയയ ഒരംഗ ച വരന്ന : 


[നു മിലി ്] ലി എറ്റ്‌ ു യ്‌ 
പത്വററാണ്ടരഅ ലഭ്യ ക്കാനു പരയാസമാഈ ിള്‍തും ് കവും സന 


കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി 


ഷും 


(686 സമഉധ്ധഭമ്ധ്ല്‌* ധഠഥഥമഡ “ുഉ്ഭ്ര ഠ്ദ്രഡഴഠസര ഡെ ര്ര്ധ്ര്ഥാധഥഗ്ഥ്‌ രസ “്രസസ ഠേ “സ്ഥല സഞ്ച) 


9൧9. 0൮9 ധ്രധഗഥദ 


പ, 9970 കി ഡ്ര്്്ര്രഗന്ധെ 14, 
₹യസധലടധി്‌ഴഒ യ്നഡ 

09209 ലി 900 ഡ്രടെധ ൦“യഡി്‌ഡസ്‌ഡധദസാ ൮, 

ട്‌ 0902 ് 00൧ സസ ബ്രധ്രധദമമയ ധഠയഡ൦ഡ ഉധ്ധഥ ൮ 

്‌ ന്‌ %; 090 ഡധ്ധദ്രധ ഗ്രെ (്രമ്‌ധമ 111 

$; 08. 19% സധ്ധ്‌ദടെധ ധ്ര്- 11 
ഠധ്ര്ധ'രഭ്ര ഴോ 909 ടസ “൭൭ 99൧ സദ്ദ്ട്ര്രംയ്രധ്വര[സ്ധ്രദസ 
എ ഇട ക്ത്ത്‌ പരം ഷാ താ 

്ധഗ൭ഉധര്‍ ര്സഗർധയസ്ര൦നഡ 


ന്നത്‌ 


ഫഴ(യംഡിഭ ധഠസ൪ദ ഭദ്യയ്ധര്‍ധയമ 


്‌ 


1 ഗ്ര 





കേരള ശാസ്രതസാഹിത്യ പരിഷത്തിന്‍െറ നിലപാട്‌ 


ത്തികുവും ആയ കാരണങ്ങള്‍ കൊണ്ട്‌. അതുകൊണ്ട്‌ പരമ്പരാഗത മാര്‍ഗങ്ങളെ 
തുടര്‍ന്നും ആശ്രയിച്ചേ മതിയാകു എന്നു മാതമല്ല അവയെ മതിയായ തോതില്‍ 
വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്‌. 


കേരളത്തിന്‍്ററ ജലവിദഭവശേഷി അവസാന തുള്ളിവരെ അണകെടി 
തടഞ്ഞ്‌ മെരൂക്കിയെടുത്താലും 5000 മെഗാവാട്ട്‌ സ്ഥാപിതശേഷിയും 1500 
കോടി യൂണിററ്‌ ഈര്‍ജവും മാധ്തമേ ലഭിക്കൂ. (പട്ടിക നോക്കുക.) കേരളത്തില്‍ 
കല്‍ക്കരി നിക്ഷേപമുള്ളതായറിവില്ല. എന്നാല്‍ കൊച്ചി കടലില്‍ എണ്ണയും 
പ്രകൃതിവാതകവും കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്‌. 
ൽ 
പൊതുവെ പറഞ്ഞാല്‍ സൌരോര്‍ജം ഒഴിച്ചാല്‍ കേരളം ഈര്‍ജ ദരിദമായ 
ഒരു സംസ്ഥാനമാണ്‌ എന്നു പറയാം. 


2. കേരളത്തിന്‍െറ വൈദ്യുതി ആവശ്യം 


കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി ഉപഭോഗം ഏകദേശം ?00 
കോടി യൂനിററ്‌ ആണ്‌. ഇതില്‍ 505 കോടി യൂണിററ്‌ കേരളത്തിലെ ജല വൈദ്യു 
തപദ്ധതികളില്‍ നിന്നും ബാക്കി നമുക്ക്‌ അര്‍ഹതപ്പെട്ട ക്രേന്ദ വിഹിതത്തില്‍ 
നിന്നുമാണ്‌ ലഭിക്കുന്നത്‌. ഇന്നത്തെ ഈ ഡിമാന്‍റ്‌ കുറെയൊക്കെ പ്രകടമാവാന്‍ 
സാധ്യമാകാതിരുന്ന, അമര്‍ത്തിവച്ചു ഡിമാന്‍റാണ്‌ ആവശ പ്പെടുന്ന എല്ലാവര്‍ക്കും 
കണകുഷന്‍ നല്‍കുകയും കൃത്യമായ വോള്‍ട്ടത പാലിക്കുകയും ചെയ്താല്‍ 
ഇന്നത്തെക്കാള്‍ 201. എങ്കിലും കൂടുതല്‍ വൈദ്യുതിഡിമാന്‍റ്‌ ഉണ്ടാകുമെന്ന്‌ 
ഉറപ്പാണ്‌. 


രണ്ടായിരാമാണ്ട്‌ ആകുമ്പോഴേക്ക്‌ വാര്‍ഷിക ഡിമാന്‍റ്‌ എത്രയായി 
ഉയരും എന്ന്‌ പലവിധത്തിലും കണക്ക്‌ കൂട്ടിയിട്ടുണ്്‌ 2000 കോടിക്കും 2200 
കോടിക്കും ഇടക്കായിരിക്കും അത്‌ എന്നാണ്‌ പൊതുവെയുള്ള ധാരണ. ( 
പടിക -- 2 നോക്കുക). ബോധപൂര്‍വമായ പ്രവര്‍ത്തനങ്ങള്‍ വഴി ഈര്‍ജോപഭോഗം 
ഒരു പരിധിവരെ പരിമിതപ്പെടുത്താന്‍ കഴിഞ്ഞേക്കും. ഉദാഹരണമായി ഈര്‍ജ 
സാദ്രന്ദമപ്ലാത്ത, വൃവസായ വികസന നയം കൊണ്ടും, പ്രസരണ വിതരണ 
പാഴചെലവും ആഡംബരങ്ങളും ഒഴിവാക്കിയും ഈര്‍ജ ക്ഷമത വര്‍ധിപ്പിച്ചും 
ഇത സാധിക്കാവുന്നതാണ്‌. പാചകം, താപോര്‍ജത്തിരെറ മററാവശ്യങ്ങള്‍, 
ജലസേചനം മുതലാമ്തവയ്ക്കുവേണ്ട ഈര്‍ജം വൈപ്യുതിയെ ആശ്രയിക്കാതെ 
നേരിട്ടുല്‍പാ പ്പിച്ചു ഉ (യോഗിക്കുന്നതു വഴിയും വൈവ്യുത ഡിമാന്‍റ്‌ കാറ 
ക്കാന്‍ കംഴിയും ) 


ന്‍റ വൈവ്യുതി പ്രതിസന്ധി 


[ലി 


കേരള 


ത്ത്തിഒ 





00൧൦007179 
09% 00-02] 
9899൦൦൧൭ 
9൦൧. [0907% 
1798 90 








006 


06. 
99 
9൧൦ 


88൦ 





ധ്ര്ത്ധ്ധാ 
ട്ര 


മ്ര൫൦ധയര 


ഗ്യ നസ്രസ-ഠമഠത്രസ (യസ ധദ്രധ്ര്ധര്‍ധയണ൭ 


99% 
0917 
917% 
0൦ 
വ്വ 





ധ്ര്ദ'ത 
ട്രേ 









ഗ്രസ്‌ 


ഗാ്രധ്യഇ 





റാ നനനനനനന്നനന്നനനന്ത്നന്്നന്ന 
കേരള ശാസ്രതസാഹിത്ൃ പരിഷത്തിന്‍െറ നിലപാട 9 





കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിശീര്‍ഷ വൈദ്യുതി ഉപഭോഗം 150 
യൂനിററില്‍ താഴെയാണ്‌. രണ്ടായിരമാണ്ടാവുമ്പോഴെക്കും ഇത്‌ ഏതാണ്ട്‌ 500 
 യൂനിററ്‌ ആയി വര്‍ധിപ്പിക്കുക എന്നതാണ്‌ ലക്ഷ്യം. ഇത്‌ അന്നത്തെ അഖിലേന്ത്യാ 
ശരാശരിയോടടുത്തിരിക്കും. ഘന വ്യവസായങ്ങളുടെ താരതമ്യേന കുറഞ്ഞ 
സാന്നിധ്യത്തില്‍ തൃപ്തികരമായ ജീവിത ഗുണനിലവാരം, കൂടുതല്‍ തൊഴില 
വസരങ്ങള്‍ എന്നിവ ഉറപ്പുവരുത്തുവാന്‍ ഇതു മതിയാവും. 


3. ജലവൈദ്യുത പദ്ധതികള്‍ 


ജലവൈദ്യുത പദ്ധതികളെ മൊത്തത്തില്‍ എതിര്‍ക്കുന്ന ഒരു നിലപാടല്ല 
പരിഷത്തിന്‍േറത്‌. സൈലന്‍റ്വാലി പദ്ധതിയുടെ കാര്യത്തില്‍ പോലും അവിട 
ത്തെ വനങ്ങളുടെ അമൂല്യമായ ജൈവ സമ്പത്തിനെ പരിഗണിച്ച്‌, മറെറല്ലാ 
ജലതാപവൈദ്യുത നിലയങ്ങളും തീര്‍ത്തശേഷം വൈദ്യുതി വികസനത്തിന്‌ 
ഈ പദ്ധതിയല്ലാതെ ഇനി മറെറാന്നില്ല എന്ന ഘട്ടത്തില്‍ മാത്രമെ ആലോചിക്കാവു 
എന്നാണ്‌ പരിഷത്ത്‌ പറഞ്ഞിട്ടുള്ളത്‌. 


സാങ്കേതികം, പാരിസ്ഥിതികം, സാമൂഹികം എന്നീ കാരണങ്ങളാല്‍ പല 
ജലവൈദ്യുത പദ്ധതികളും തുടങ്ങാന്‍ പററില്ല. തുടങ്ങിയാല്‍ തന്നെ ഈ 
നൂററാണ്ടിനകത്ത്‌ അവ പണിതീര്‍ക്കാനാവുകയുമില്ല. ഈ നൂററാണ്ട്‌ അവസാന 
മാകുമ്പോരഴക്കും ജലവൈദ്യുത പദ്ധതികളില്‍ നിന്ന്‌ ആകെ പ്രതീക്ഷിക്കാ 
വുന്നത്‌ നിലവിലുള്ളതടക്കം പരമാവധി 1000 കോടി യൂനിററാണ്‌. പദ്ധതി 
നടത്തിപ്പിന്‍െറ കഴിഞ്ഞ കാലാനുഭവം വച്ചു നോക്കുമ്പോള്‍ ഇതു തന്നെ വളരെ 
ഉയര്‍ന്ന ഒരു മതിപ്പായിരിക്കും. 


ഓരോ കാലഘട്ടത്തിലും നാം പ്രതീക്ഷിക്കുന്ന ഡിമാന്‍റ്‌ വിശ്വാസ 
യോഗ്യമായി നിര്‍ണയിക്കുക, ആ ഡിമാന്‍റ്‌ ഏററവും ആദായകരമായും 
പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങള്‍ ഏററവും കുറച്ചും തൃപ്തിപ്പെടുത്തുവാന്‍ 
കഴിവുള്ള ഏററവും അനുയോജ്യമായ പദ്ധതി ചേരുവ തെരഞ്ഞെടുക്കുക, 
അത്‌ സമയബന്ധിതമായി നടപ്പിലാക്കുക ഇത്തരമൊരു ആസുധരതണ (കമമാണ്‌ 
പരിഷത്ത്‌ വിഭാവനം ചെയ്യൂന്നത്‌. 'പാരിസ്ഥിതികാഘാതത്തിന്‍െറ കാര ൃത്തിലോ 
സുരക്ഷയുടെ കാര്യത്തിലോ ആശങ്കയുളവാക്കുന്ന പദ്ധതികള്‍ കൂലങ്കഷമായി 


പരിശോധിച്ചശേഷം മാര്രമേ നടപ്പാക്കാവൂ എന്നാണ്‌ പരിഷത്തിന്‍െറ 
അഭിപ്രായം. 


10 കേരളത്തിന്‍െറ വൈദ്യുതി (പതിസന്ധി 


അതേസമയം മുന്‍കാലങ്ങളില്‍ നടപ്പാക്കിയിരുന്ന രീതിയില്‍ ഇനിമേല്‍ 
ജലവൈദ്യുത പദ്ധതികള്‍ നടപ്പാക്കാന്‍ പാടില്ല എന്നും പരിഷത്തിനദിപ്രായമുണ്ട്‌. 
നടപ്പാക്കാനുദ്ദേശിക്കുന്ന പദ്ധതിയുടെ പരിസ്ഥിതി ആഘാത പ്രതിക പ്രസി 
ദ്ധീകരിച്ച്‌ അത്‌ ബഹുജന ചര്‍ച്ചക്ക്‌ വിധേയമാക്കണം. നിര്‍ദേശിക്കപ്പെട്ടിട്ടുള്ള 
പരിസ്ഥിതി സംരക്ഷണ പുനരധിവാസ പ്രവര്‍ത്തനങ്ങള്‍ വിഴ്ച്ച കൂടാതെ 
നടത്തണം. പദ്ധതിക്കുവേണ്ടി ഒഴിപ്പിക്കുന്നവരെ വേണ്ട വിധത്തില്‍ പുനരധിവ 
സിപ്പിക്കണം. ഇതെല്ലാം ചെയ്തതിനുശേഷമെ ഏതൊരു പദ്ധതിയുടെയും 
നിര്‍മാണ പ്രവര്‍ത്തനം ആരംഭിക്കാവൂ. എല്ലാ വികസന പദ്ധതികള്‍ക്കും ബാധ 
കുമായ തത്ധവങ്ങളാണിവ. 


അതുപോലെ തന്നെ വന്‍കിട ജലവൈദ്യുത പദ്ധതികളുടെ നിര്‍വഹ 
' ണത്തിലും പുതിയൊരു സമീപനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇലക്രടിസിററി 
ബോര്‍ഡ്‌ വൈദ്യൂതി പദ്ധതി നടത്തിപ്പിനു മാര്തവും ഫോറസ്ററ്‌ അധികൃതര്‍ 
പദ്ധതിമേഖലയ്ക്കുപുറത്തുള്ള കാടിനു മാരതവും റവന്യു അധികൃതര്‍ പുറമ്പോ 
ക്കു ഭൂമിക്കു മാരതവും ചുമതലയും ഉത്തരവാദിത്തവും എടുക്കുകയും, എല്ലാവ 
രുടെയും അരിപ്പകളുടെ കണ്ണികള്‍ക്കിടയില്‍കൂടി തടിവെട്ടും വനശോഷണവും 
സംഭവിക്കുകയും ചെയ്യുന്നതാണ്‌ കേരളത്തില്‍ നാം കണ്ടുവരുന്നത്‌. ഇതില്‍നിന്ന്‌ 
വ്യത്യസ്തമായി പദ്ധിക്കാവശ്യമുള്ളതില്‍നിന്നും ഒരു ഹെക്ടാര്‍ പോലും കൂടു 
തല്‍ കാടുനശിക്കാതെ നോക്കാന്‍ പണിക്കാര്‍ക്കും കോണ്‍ട്രാക്ടര്‍മാര്‍ക്കും 
സൂപ്പര്‍വൈസര്‍മാര്‍ക്കും സാധിക്കണം. ഇതെല്ലാം സമ്രഗമായി പരിശോധി 
ക്കുകയും ഏകോപിപ്പിക്കുകയും കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന 
ഒരു സര്‍ക്കാര്‍ സംവിധാനവും ആവശ്യമുണ്ട്‌. ഇത്തരമൊരു സമീപനത്തോടെ 
മാരതമെ പുതിയൊരു വന്‍കിട ജലവൈദ്യുത പദ്ധതി ഏറെറടുക്കാവൂ. 


അതിനു മുമ്പു തന്നെ താരതമ്യേന മുതല്‍മുടക്കു കുറഞ്ഞതും പെട്ടെന്ന്‌ 
തീര്‍ക്കാവുന്നതുമായ ചെറുകിട പദ്ധതികള്‍ അടിയന്തിരമായി ഏറെറടുത്ത്‌ 
തീര്‍ക്കാവുന്നതും തീര്‍ക്കേണ്ടതുമാണ്‌. പലതുള്ളി പെരുവെള്ളം എന്നു പറയും 
പോലെ അവ ഓരോന്നും ചെറുകിടയാണെങ്കിലും അവയുടെ മൊത്തം സംഭാ 
വനയായ 350 മെഗാവാടും 90 കോടി യൂനിററും വര്‍ഷംതോറും വര്‍ധിച്ചുവരുന്ന 
ഈര്‍ജക്കമ്മിയുടെ പാശ്ചാത്തലത്തില്‍ ഒട്ടും നിസ്റ്ാരമല്ല. തുഛമായ മുതല്‍ 
മുടക്കില്‍ പടിപടിയായി ഒരോ വര്‍ഷവും കുറേശ്ശെ ഈര്‍ജം കൂടുതലായി ലഭ്യമാ 
ക്കിക്കൊണ്ടിരിക്കാമെന്നത്‌ വലിയൊരു സൌകര്യമാണ്‌. പക്ഷെ ചെയ്തു 
പഴകിയ രീതികളില്‍ നിന്നു വിഭിന്നമായി പുതിയൊരു സമീപനവും സംവിധാനവും 
ഈ പദ്ധതികളുടെ കാര്യത്തില്‍ ഉരുത്തിരിയേണ്ടിയിരിക്കുന്നു. തിര്‍ച്ചയായും 
മുന്‍ഗണന അര്‍ഹിക്കുന്ന മേഖലയാണ്‌ ഇത്‌. 


പരിസ്ഥിതി പ്രശ്നങ്ങള്‍, അന്തര്‍ സംസ്ഥാന തര്‍ക്കങ്ങള്‍ ഇവ രണ്ടില്‍ 
നിന്നും മുക്തമായ ജലവൈദ്യുത പദ്ധതികള്‍ കുറവായിരിക്കും. അങ്ങനെ 
ചിലവ ഉണ്ടെങ്കില്‍, അവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങള്‍ക്കു 








കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിന്‍െറ നിലപാട 11 





ലഭ്യമാക്കണം. ജനങ്ങളില്‍നിന്ന്‌ വിവരങ്ങള്‍ മറിച്ചുവയ്ക്കുന്നത്‌ വികസനത്തെ 
തടസ്തപ്പെടുത്തുന്ന നയമാണ്‌. ജനാധിപത്യബോധം അടിയുറച്ചുവരുന്ന ഈ 
പ്രബുദ്ധ കേരളത്തില്‍ ജനപങ്കാളിത്തം ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതി സമീപനം 
ഒട്ടും കാലോചിതമല്ലതാനും. അനുമതി കാത്തുകിടക്കുന്ന രണ്ടു പ്രധാന ജല 
വൈദ്യുത പദ്ധതികളാണ്‌ പൂയംകുട്ടി ഒന്നാംഘട്ടവും അതിരപ്പിള്ളിയും. അവ 
യുടെ പരിസ്ഥിതി ആഘാത പ്രതികുകള്‍ എത്രയുംവേഗത്തില്‍ പ്രസിദ്ധ 
പ്പെടുത്തണം. പൂയംകുട്ടി ഒന്നാംഘട്ടത്തിന്‍െറ മാത്രമല്ല, രണ്ടാംഘട്ടത്തിന്‍റെറ 
യും ആഘാത പ്രതിക പ്രസിദ്ധപ്പെടുത്തണം. 


പട്ടിക---3 
പണിതിര്‍ന്ന പദ്ധതികള്‍ 





പേര ശക്തി പ്രതിവര്‍ഷ 
മെഗാവാടട ഈര്‍ജോല്‍പ്പാദന 
ശേഷി കോടിയൂനിററ്‌ 





1. പള്ളിവാസല്‍ 37.5 28.4 
2. ചെങ്കുളം 48.0 18.2 
ലി നേരിയമംഗലം 45.0 23.7 
4. പന്നിയാര്‍ 30.0 14.8 
൭. ഉടുക്കി 780.0 2015 
6. ഇടമലയാര്‍ 75.0 32.1 
7. പെരിങ്ങൽകുത്ത്‌ 32.0 17.0 
8. ഷോളയാര്‍ 54 23.3 
ഒ. കുററ്യാടി 75.0 . 24.8 
10. ശബരിഗിരി 300.0 121.3 


ആകെ 14 76.5 ൭05. 


[നി 
ി 


കേരളത്തിന്‍െറ വൈദ്യുതി ര്രതിസന്ധി 


4. താപനിലയങ്ങള്‍ 


ഇന്നത്തെ പരിതസ്ഥിതിയില്‍ പണിനടന്നുകൊണ്ടിരിക്കുന്ന ജല 
വൈദ്യുതപദ്ധതികള്‍ പൂര്‍ത്തീകരിച്ചു കഴിഞ്ഞാല്‍ പിന്നെ കേരളം തനതായി 
എടുക്കുന്ന പദ്ധതികളില്‍ മുന്‍ഗണന നല്‍കേണ്ടത്‌ താപനിലയങ്ങള്‍ക്കാണ്‌. 
പാരിസ്ഥിതികമായും, സാമ്പത്തികമായും അവ അണുനിലയങ്ങളെക്കാള്‍ 
കൂടുതല്‍ സ്വീകാര്യമാണ്‌. ചാരം, വാതകങ്ങള്‍ എന്നിവകൊണ്ടുള്ള പരിസ്ഥി 
തിമലിനീകരണങ്ങള്‍ അനുവദനീയമായ തോതിലേക്ക്‌ കുറയ്ക്കാവുന്നതേയുള്ളു. 
തൂത്തുകൂുടി, രാമഗുണ്ടം, വിജയവാഡ മുതലായ ആധുനിക താപനിലയങ്ങളില്‍ 
ഇത്തരം സംവിധാനങ്ങള്‍ ഏര്‍പ്പെടുത്തീട്ടുമുണ്ട്‌. 


പട്ടിക -- 4 
്രൂഡ ഓയില്‍ ഉല്‍പ്പാദനം 





വര്‍ഷം ഉല്‍പ്പാദനം 
ഡടു) 
1990-91 35.9 (34.൭ 
1991-92 37.16 (ദ5.8) 
1992-93 38.72 (37.26) 
1993-94 44.21 (42.5) 
1994-95 50.31 (48.7) 
പട്ടിക -- 5 


പെട്രോളിയം ഉല്‍പ്പാദനത്തിന്‍െറ ഉപഭോഗം 








വര്‍ഷം ഉല്‍പ്പാദനം 
(വട) 
85-86 40.87 
89--90 53.82 
90-91) (1.5) 58.87 
94-95 (1.5) 77.74 
99--2000 (1:59) 101.26 


കേരള ശാസ്രതസാഹിത്യ പരിഷത്തിനെറ നിലപാട 13 











പട്ടിക--6 
എണ്ണശുദ്ധീകരണശാലകളുടെ സ്ഥാപിതശേഷി 





ല്‍പ്പാദനശേഷി ഉല്‍പ്പാദനശേഷിഉല്‍പ്പാദനശേഷി 
7-൦ പദ്ധതി 8-൦ പദ്ധതി 9ഒാം പദ്ധതി 








റിഫൈനറി (89-90) (94-95) (1999--2000) 
ഡിഗ്ബോയ്‌ 500 650 650 പഴയയുനിററ്‌ 
ഗൌഹാട്ടി 820 1000 1000 പുതുക്കലും 
ധപ. 1350 1350 1350 വികസനവും 
ബറൂണി 3300 3300 3300 

ഹാല്‍ഡിയ 2750 2750 2 /50 

മഥുര 7500 7500 7500 

കൊയാലി 9500 12500 12500 ഭാം പദ്ധതി 
1170 ബോംബെ 6000 6500 6500 യില്‍ വികസനം 
ബോംബെ 1. 4500 6500 6500 ട്‌ 
പധ. 5600 6500 6500 

വിസാഗ്‌ 4500 4500 4500 

പുതിയവ 

മാംഗ്ലൂര്‍ 1800 5700 

കര്‍ണാല്‍ 3600 5700 

ആസ്സാം 1800 2850 

കാവേരി 500 500 പുതിയ 
കിഴക്കന്‍ ഇന്ത്യ 5700 റിഫൈനറി 
പശ്ചിമേന്ത്യ 5700 
മധ്േയന്ത്യ ട700 ി 
ആകെ 53850 66250 9൨400 


(അ്തയാന്നം അങ്ങ: അനം അക്വാ ദാവാ ന്തം ണവ. ന ശം ാട്ഞവംനംതനജോാണ്ാത്തനംാപം വയാ ഇണയായ ന്തം. ന്തം 


എണ്ണയും (പകൃതി വാതകവും 
8000 ദശലക്ഷം മ്മെടിക്‌ ടണ്ണില്‍ 


6191 


ചിത്രം ടട 3 





4000 


ണ്‌ ത്ത്‌ അഅത്തത്ത്തത്ത്തു 


നാം പദ്ധതി . 1-൦ പര്തി വം പദ്ധതി 
ജു) നി] (൩൨൭3) 


[നാ തിയി നിള 
നി 


14 . കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി 








കല്‍ക്കരിക്കു പകരം പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കാനുള്ള 
സാധയത കൂടിവരികയാണ്‌. ബോംബെതിീരത്ത്‌ ഇന്ന്‌ ഉപയോഗിക്കാവുന്നതില്‍ 
കൂടുതരു വാതകം ലഭ്യമാണ്‌. ഏതാണ്ട്‌ 1800 കോടി രൂപ വിലവരുന്ന വാതകം 
ഓരോ വര്‍ഷവും ഉപയോഗിക്കാനാവാതെ ബോംബെ ഹൈയില്‍ കുത്തിച്ചു 
കളയുന്നുണ്ടെന്നാണ്‌ കണക്ക്‌. ഇത്‌ 2000 മെഗാവാട്ട്‌ താപനിലയം സ്ഥാപിക്കു 
വാന്‍ മതിയായ അളവ്‌ വാതകമാണ്‌. "ബോംബെ ഹൈയില്‍നിന്നും കേരളത്തി 
ലേക്ക്‌ പൈപ്പിടുകയോ വാതകം (ര്രവീകരിച്ച്‌ കപ്പലില്‍ കൊണ്ടുവരികയോ 
ചെയ്താല്‍ വൈപ്പിനിലും ഉത്തര കേരളത്തിലും സ്ഥാപിക്കാന്‍ നാമുദ്ദേശിക്കുന്ന 
താപനിലയങ്ങള്‍ക്ക്‌ വേണ്ട്രത ഇന്ധനമാവും. കൊച്ചിന്‍ തീരത്തും പര്യവേക്ഷണം 
നടക്കുന്നുണ്ട്‌. കേരളത്തിന്‌ ആവശ്യമുള്ള്രത പ്രകൃതിവാതകം ലഭ്യമാക്കാന്‍ 
കഴിഞ്ഞേക്കുമെന്നാണ്‌ പ്രതീക്ഷിക്കേണ്ടത്‌. കായംകുളത്ത്‌ ന്ഥാപിക്കുന്ന 
യ്ര്ത്ര സംവിധാനങ്ങള്‍ക്ക്‌ മറേറതു ആധുനിക താപനിലയത്തിലുമെന്നപോലെ, 
കല്‍ക്കരി, എണ്ണ, (പ്രകൃതിവാതകം ഇവയിലേതെങ്കിലും ഒന്നോ ഒന്നിലധികമോ 
യഥേഷ്‌ടം കത്തിക്കുവാനുള്ള സജ്ജീകരണങ്ങള്‍ ഉണ്ടായിരിക്കും. കല്‍ക്കരിയില്‍ 
തുടങ്ങി, (പ്രകൃതിവാതകം ലഭ്യമാക്കുന്ന മുറയ്ക്ക്‌ അതിലേക്ക്‌ അടിസ്ഥാനം 
മാററുവാ൯ എളുപ്പമാണെന്ന കാര്യം ഇന്നത്തെ സാഹചര്യത്തില്‍ അത്യധികം 
“ ആശ്വാസം നല്‍കുന്ന ഒന്നാണ്‌. കായംകുളത്ത്‌ നിര്‍മിച്ചുവരുന്ന താപനിലയ 
ത്തിന്‍റ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ പരിസ്ഥിതി ആഘാത പ്രതിക ഉടനെ 
്രസിദ്ധപ്പെടുത്തേണ്ടതാണ്‌, അനുവദനീയമായ അളവില്‍ കൂടുതല്‍ വാതകങ്ങള്‍ 
അന്തരീക്ഷത്തില്‍ ഉണ്ടാകുന്നതല്ലെന്നും ചാരനിര്‍മാര്‍ജനം ഗണ്യമായ പരിസ്ഥിതി 
ആഘാതം സുഷ്ടിക്കില്ലെന്നും പുറംതള്ളപ്പെടുന്ന ഉഷ്ണജലം കടലിലെ 
ജൈവ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്‌. 
ഇതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ന്‌ ഇന്ത്യയില്‍ത്തന്നെ ലഭ്യമാണ്‌. അത്‌ 
ചെയുമെന്ന്‌ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയേ വേണ്ടൂ. 


കായംകുളം താപനിലയത്തിന്‍െറ ഉല്‍പ്പാദനത്തില്‍ ഒരു ഭാഗം മാര്രമേ 

കേരളത്തിനു ലഭിക്കു എന്ന കാര്യം നാം മറക്കരുത്‌. ഒന്നാം ഘട്ടത്തില്‍ നിന്നു 
ലഭ്യമാകുന്ന ഏതാണ്ട്‌ 130--140 മെഗാവാട്ട്‌ കേരളത്തിന്‍െറ ആവശ്യവുമായി 
തട്ടിച്ചുനോക്കുമ്പോള്‍ തുലോം നിസ്ത്റാരമാണ്‌. പരിധിവിട്ട പരിസ്ഥിതി പ്രത്യാ 
ഘാതം ഉണ്ടാകില്ലെങ്കില്‍ കായംകുളം താപവൈദ്യുതി നിലയത്തിന്‍െറ ശേഷി 
തുടര്‍ന്നുള്ള രണ്ടു ഘട്ടങ്ങളിലൂടെ 2420 മെഗാവാട്ട്‌ ആയി വര്‍ധിപ്പിക്കേണ്ടതാണ്‌. 
അങ്ങനെ ആയാല്‍ കൽപ്പാക്കം, നെയ്വേലി, രാമഗുണ്ടം തുടങ്ങിയ ക്രേന്ദ 
നിലയങ്ങളില്‍നിന്നുള്ള കേരളവിഹിതവും ഇതില്‍നിന്നു മററു സ്റേറററു 
കംള്‍ക്കുള്ള വിഹിതവും പരസ്പരം വച്ചുമാറി നമുക്ക്‌ ലഭ്യമാവേണ്ട ഓഹരി 
വിഹിതം മുഴുവനായും ഇവിടെനിന്നു തന്നെ ലൈന്‍നഷ്ടവും അപ്രതീക്ഷിതമായ 
അസൌകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട്‌ ലദ്യമാക്കാന്‍ സാധിക്കും. 


ഇതിനു പുറമെ 2000 മെഗാവാട്ട ശേഷിയെങ്കിലും കേരളത്തിന്‍െറ 
സ്വന്തമായി സ്ഥാപിക്കേണ്ടതാണ്‌. വൈപ്പിന്‍, തൃക്കരിപ്പൂര്‍ എന്നീ രണ്ടു 





ത്തി 
ഗം 


അ ലുായ ളായ യയ ം 
കേരള ശാസ്ര്രസാഹിത്യ പരിഷത്തിനെറ നിലപാട 








സ്ഥലങ്ങള്‍ ഇതിനകം തന്നെ ഇതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്‌. രണ്ടിടത്തും 
1000 മെഗാവാട്ടു വീതം അടുത്ത ദശകത്തിലും സ്ഥാപിക്കേണ്ടതാണ്‌. ഇന്ധനമായി 


പ്രകൃതിവാതകം ഉപയോഗിക്കണം. 


“ ബോംബെ, കൊച്ചി, കാവേരി, ഗോദാവരി എന്നി വാതക നോ 
പ്രവര്‍ത്തനമാകുമ്പോഴേക്ക്‌ അവ കൂട്ടിച്ചേര്‍ത്ത ഒരു ദക്ഷിണ ഭാരത ഗ്യാസ 
ഗ്രിഡ്‌ സ്ഥാപിക്കുവാന്‍ നടപടി എടുക്കേണ്ടതാണ്‌. മിച്ച വാതകം ്ംി 
യിപ്പോകാതിരിക്കുഡാനും ഉല്‍പ്പാദനക്കമ്മിയുള്ള മേഖലകളെ രം, 
ടുത്തുന്നതിനും ഇത്‌ സഹായിക്കും. ഭാവിയിലെ കേരളത്തിന്‍െറ ളം 
പരിഹരിക്കുന്നതിന്‌ ഏററവും മുഖ്യമായ സ്ഥാനം ഈ പദ്ധതിക്കായിരിക്കണം 


5. ആണവനിലയങ്ങള്‍ 


പണി നടന്നുകൊണ്ടിരിക്കുന്ന ജല വൈദ്യുതിപദ്ധതികള്‍ പൂർത്തീ 
കരിക്കുന്നതിലും താപനിലയങ്ങള്‍ സ്ഥാപിക്കുന്നതിലും പാരമ്പര്യേതര ഈര്‍ജ 
സ്രോതസ്സുകള്‍ വികസിപ്പിക്കുന്നതിലും ഒട്ടേറെ അടിയന്തിരവും 
അത്യന്താപേക്ഷിതവുമായ കടമകള്‍ ചെയ്തു തീര്‍ക്കാനുണ്ടെന്നിരിക്കെ അവ 
യുടെ പ്രാധാന്യത്തെ അവഗണിച്ചുകൊണ്ട്‌ കേരളത്തിന്‍െറ ഈര്‍ജപ്രശ്നം 
അണുനിലയം വേണമോ വേണ്ടയോ എന്ന വിവാദത്തിലൊതുക്കാനുള്ള ഒരു 
സാഹചര്യത്തിലേക്കാണ്‌ ദൌര്‍ഭാഗ്യവശാല്‍ നാമിന്നെത്തിച്ചേര്‍ന്നിരിക്കുന്നത്‌. ഈ 
നില തുടരുന്നത്‌ കേരളത്തിന്‍െറ വികസനത്തിന്‌ അത്യന്തം ദോഷകരമായിരിക്കും. 
കേരളത്തിന്‍െറ ഈര്‍ജദാരിദ്യം പരിഹരിക്കുന്നതിന്‌ എന്നും പരിഷത്ത്‌ 
സ്വീകരിച്ചുവന്ന നിലപാടുകളെ വളച്ചൊടിക്കാനും ദുര്‍വ്യാഖ്യാനം ചെയ്യാനും 
തല്‍പര കക്ഷികള്‍ നടത്തുന്ന ശ്രമങ്ങള്‍ ഖേദകരമാണ്‌. ആണവനിലയങ്ങള്‍ 
ഒരുകാലത്തും ഒരിടത്തും നിര്‍മിക്കവുവാന്‍ പാടുള്ളതല്ലെന്നും കേരളത്തിന്‍െറ 
ഈര്‍ജാവശ്യങ്ങള്‍ ത്ൃപ്തിപ്പെടുത്താന്‍ താപനിലയങ്ങളോ ജലവൈദ്യുതി 
പദ്ധതികളോപോലും ആവശ്യമില്ലന്നും വാദിക്കുന്ന കേവല പരിസ്ഥിതി 
വാദികളും ആണവനിലയങ്ങള്‍ കൊണ്ടേ കേരളത്തിനും ഇന്ത്യയ്ക്കും ഇനിമേല്‍ 
രക്ഷയുള്ളു എന്നു വാദിക്കുന്ന ആണവ ഭക്തന്മാരും പരിഷത്തിനെ കരി 
വാരിത്തേക്കുന്ന കാര്യത്തില്‍ ഒന്നിച്ചാണ്‌ എന്നത്‌ രസാവഹം തന്നെ. കേരളത്തില്‍ 
ആണവനിലയങ്ങള്‍ സ്ഥാപിക്കുന്ന കാര്യത്തില്‍ പരിഷത്ത്‌ ഉതരുഃപര്യന്തം 
എടുത്തുവന്ന സുവ്യക്തമായ നിലപാട്‌ ഒരിക്കല്‍ക്കൂടി ആവര്‍ത്തിക്കട്ടെ. 


അന്താരാഷ്ട്രതലത്തില്‍ അംഗീകരിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും 
സംവിധാനങ്ങളും ഉറപ്പുവരുത്തണം. പ്രതേ ൃകിച്ചും അപകുട മാനേജമെന്‍റിനു 
ള്ള സംവിധാനങ്ങള്‍ പൂര്‍ണമായും ഉണ്ടായിരിക്കണം. അവ എന്തെന്നു പ്രസിദ്ധ 
പ്പെടുത്തണം. തദ്ദേശ വാസികള്‍ക്കും മററു പൌരന്മാര്‍ക്കും അദി്രായം പറയാ 
നുള്ള സന്ദര്‍ഭമുണ്ടാക്കണം. അതിനായി അവര്‍ ആഡശ്യപ്പെടുന്ന വിവരങ്ങള്‍ 





[നിന്നി നിനി 


നനനയനന ായുയ്തില്ത 
10 കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി 








ലഭ്യമാക്കണം. ഇങ്ങനെ രൂപവല്‍ക്കരിക്കപ്പെടുന്ന ബഹുജനസമ്മതിയോടെ 
യല്ലാതെ ആണവനിലയങ്ങള്‍ സ്ഥാപിക്കാന്‍ പാടില്ല. 


വികസിത രാജ്യങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങള്‍ കേരളത്തെ 
സംബന്ധിച്ചിടത്തോളം ആഡംബരമാണെന്നും അവയില്‍ വെള്ളം ചേര്‍ക്കാ 
മെന്നുള്ള വാദത്തോട പരിഷത്ത്‌ യോജിക്കുന്നില്ല. അനുഭവം പഠിപ്പിക്കുന്നത്‌ 
ഈ സുരക്ഷാസംവിധാനങ്ങള്‍ കൂടുതല്‍ കര്‍ക്കശമാക്കണമെന്നാണ്‌. 


ഇന്ത്യന്‍ ആണവനിലയങ്ങള്‍ വികസിതരാജ്യങ്ങളിലെ ആണവനിലയ 
ങ്ങളേക്കാള്‍ സുരക്ഷിതമാണെന്നും സാങ്കേതികമായി കൂടുതല്‍ മെച്ചുമാണെന്നും 
ഗുരുതരമായ അപകടങ്ങള്‍ ഒരിക്കലും ഉണ്ടാകില്ലെന്നും ഉള്ള അവകാ 
ശവാരത്തോടും പരിഷത്ത്‌ യോജിക്കുന്നില്ല. 


എന്തു വിലകൊടുത്തും ആണവനിലയങ്ങള്‍ ആകാമെന്ന നിലപാടിനോടും 
പരിഷത്ത്‌ യോജിക്കുന്നില്ല. 


ജനസറദ്രന്രത, പരസ്പര ജലബന്ധിത മാര്‍ഗങ്ങള്‍ തുടങ്ങിയ കേരള 
ത്തിന്‍െറ സവിശേഷതകള്‍ ആണവനിലയങ്ങള്‍ സ്ഥാപിക്കാന്‍ പരിഗ 
ണിക്കേണ്ടതില്ല എന്ന ചിലരുടെ വാദത്തോടും പരിഷത്തിന്‌ യോജിപ്പില്ല. 


അണുശക്തിയുടെ യഥാര്‍ഥ ചെലവു സംബന്ധിച്ചും, മാലിന്യങ്ങള്‍ 
കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും, കാലാവധി തീര്‍ന്ന റിയാക്ടറുകള്‍ 
'“ഡികമ്മീഷന്‍' ചെയുന്നതിനെ സംബന്ധിച്ചും, റിയാക്ടര്‍ അപകട 
സാധ്ൃതകളെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള ശാസ്രത മണ്ഡലങ്ങളില്‍ ഇന്നു 
നടക്കുന്ന വിവാദങ്ങളെ പരിഷത്ത്‌ തുറന്ന മനസ്സോടെയാണ്‌ വീക്ഷിക്കുന്നത്‌. 
“ ചെര്‍ണോബിലിലും തീമൈല്‍ ക എലവഠിലും ഒക്കെ നടന്ന അപകടങ്ങളുടെ 
പശ്ചാത്തലത്തില്‍ ജനസാമാന്യത്തിനിടയില്‍ അണുശക്തിയെക്കുറിച്ച്‌ 
വളര്‍ന്നുവന്നിട്ടുള്ള ആശങ്കകളെ അന്ധവിശ്വാസമെന്നു പറഞ്ഞു പുഛിക്കുന്നത്‌ 
അധിക്ഷേപാര്‍ഹമാണ്‌. കേരളത്തിലാവട്ടെ സ്ഥാനനിര്‍ണയത്തിനായുള്ള 
പ്രവര്‍ത്തനങ്ങള്‍ പോലും രഹസ്യമാക്കി വച്ചുകൊണ്ടുള്ള സര്‍ക്കാര്‍സമീപനം 
ജനങ്ങളുടെ ആശങ്കകള്‍ വര്‍ധിപ്പിച്ചിരിക്കയാണ്‌. കേരളത്തിലെ ആണവനിലയ 
പരിപാടിയെക്കുറിച്ചുള്ള മുഴുവന്‍ വിവരങ്ങളും ജനങ്ങള്‍ക്കു ലഭ്യമാക്കുക തന്നെ 
വേണം. 


ഇന്നു അണുശക്തി നിലയങ്ങള്‍ പാര്‍ലിമെണ്ടിന്‍േറയോ അക്കാണ്ടന്‍റ 
ജനറലിനന്‍േറയോ പരിശോധനയ്ക്കുപോലും അതീതമാണ്‌. ഇന്ത്യന്‍ അണുശക്തി 
നിയമം നല്‍കുന്ന സംരക്ഷണത്തിന്‍െറ മറവില്‍ ജനങ്ങളില്‍ നിന്ന്‌ കാര്യങ്ങള്‍ 
മറച്ചുവെക്കാനാണ്‌ അണുശക്തി കമ്മിക്ന്‍ ശ്രമിക്കുന്നത്‌. ഈ നിയമം 
പരിഷ്കരിക്കുകയും പാര്‍ലിമെണ്ടിനോട്‌ ഉത്തരവാദിത്തമുള്ള അണുശക്തി 
റെഗുലേറററി കമ്മററി ഉണ്ടാക്കുകയും വേണം. 


ഛി | 


കേരള ശാസ്രതസാഹിത്യ പരിഷത്തിനെറ മ്ീലപാട 17 
നതി നാത്‌ 





6. വൈദ്യുതി ബോര്‍ഡ 


കേരള സംസ്ഥാന വൈദ്യുതി ബോര്‍ഡിന്‍െറ പ്രവര്‍ത്തനം കൂടൂതല്‍ 
കാര്യക്ഷമമാക്കേണ്ടതുണ്ട്‌. ബോര്‍ഡിന്‍െറ നഷ്ടം വദധിക്കുന്നതിനുള്ള ഒരു 
കാരണം ഈ കാര്യക്ഷമതയില്ലായ്മയാണ്‌. ഇതിന രണ്ട്‌ വശങ്ങളുമുണ്ട്‌; 
സാങ്കേതികവും മാനുഷികവും, 


ജീവനക്കാരുടെ--ഭരണരംഗത്തേയും ബില്ലിംഗ്‌ രംഗത്തേയും സാങ്കേതിക 
രംഗത്തേയുമെല്ലാം-- കാര്യക്ഷമത ഗണ്യമായി വര്‍ധിപ്പിക്കേണ്ടതുണ്ട്‌. ബോര്‍ഡ്‌ 
നല്‍കുന്ന സേവനത്തെക്കുറിച്ച്‌ എല്ലാവിധ ഉപദഭോക്താക്കൾക്കും വ്യാപകമായ 
പരാതിയുണ്ട്‌. നിലവിലുള്ള അധ്വാനശേഷിയെ ആധുനികവല്‍ക്കരണത്തിലൂടെ 
ക്രമീകരിക്കുന്ന പക്ഷം മെച്ചപ്പെട സേവനസംവിധാനം ഏര്‍പ്പെടുത്തുവാന്‍ 
കഴിയും. 


172 കോടി യൂനിററ്‌ ഈര്‍ജം നല്‍കാന്‍ കഴിവൂള്ള 700 മെഗാവാട്ട ശേഷി 
മതിക്കുന്ന കേരള ജലവൈദ്യുതി പദ്ധതികള്‍ ഇന്ന്‌ അന്തര്‍സംസ്ഥാന 
തര്‍ക്കത്തില്‍പ്പെട്ടുകിടക്കുകയാണ്‌. ഇവയെ എര്തയും വേഗം ഉപയോഗ 
പ്പടുത്താനുള്ള ഒരു മാര്‍ഗമെന്ന നിലക്ക്‌ ഇവയെ ക്രേന്ദമേഖലയ്ക്ക്‌ കൈമാറി 
ദേശീയ ജലവൈദ്യുത കോര്‍പ്പറേഷന്‍ (1107) വഴി നടപ്പാക്കി നമുക്ക്‌ 
ലഭ്യമാക്കേണ്ട വിഹിതം കൈപ്പററുന്ന കാര്യവും ആലോചിക്കേണ്ടതുണ്ട്‌. 

പ്രേഷണവിതരണ സംവിധാനം മെച്ചപ്പെടുത്തിയാല്‍ മൊത്തം 50-60 
കോടി യൂണിററ്‌ വൈദ്യുതി എങ്കിലും ലാഭിക്കാം-- ഒരു പൂയംകുട്ടി സ്റേറഷന്‍െറ 
ഉല്‍പ്പാദനത്തിന്‌ തുല്യമായ്രത! 28%: ലൈന്‍ നഷ്ടം എന്നത്‌ 15 ; ആക്കി 
കുറക്കുന്നതുവഴി ഇത്‌ സാധിക്കാം. ഇതിനാവശ്യമായ പണം ഇത്രയും പുതിയ 
ഉല്‍പ്പാറനശേഷി ഉണ്ടാക്കാനാവശ്യമായതിലും എത്രയോ കുറവു മാരതമാണ്‌. 
മാര്തമല്ല, ഫലം തന്നാണ്ടില്‍ തന്നെ ലഭിച്ചു തുടങ്ങുകയും ചെയും. ഈ 
സമീപനത്തിനുള്ള മറെറാരു ഗൂണം ഇതിനായി വേണ്ടിവരുന്ന മ്രാന്‍സ്‌ഫോര്‍ 
മറുകള്‍, സ്വിച്ച ഗിയറുകള്‍, ലൈനുകള്‍ തൂടങ്ങിയ സാമ്രഗികള്‍ ഉല്‍പ്പാദിപ്പിക്കുന്ന 
കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങള്‍ക്ക്‌ നവോന്മേഷം നല്‍കാനും 
കൂടുതല്‍ പേര്‍ക്ക്‌ തൊഴില്‍ നല്‍കാനും ഇതുകൊണ്ട്‌ സാധിക്കുമെന്നതാണ്‌. 


ആസന്ന ദശകങ്ങളിലെ കേരളത്തിലെ വൈദ്യുതി വികസനത്തിന്‍െറ 
അടിത്തറ താപനിലയങ്ങളിലായിരിക്കൂം. ഒരു കേരള തെര്‍മല്‍ പവര്‍ കോര്‍പ്പറേ 
ഷന്‍െറ രൂപീകരണവും ഗൌരവത്തോടെ ആലോചിക്കേണ്ടതാണ്‌. താപനില 





ി കേരളത്തിന്‍െറ വൈദ്യുതി ,പതിസന്ധി 


[നിതി നിനി നിനി 





യാന്അല്ലുടെ നിര്‍മാണവും പ്രവര്‍ത്തനവും ഈ കോര്‍പ്പറേഷന്റെ കീഴിലായി 
രിക്കുകയും പ്രേഷണവും വിതരണവും കാര്യക്ഷമായി വൈദ്യുതി ബോര്‍ഡ്‌ 
നിര്‍വഹിക്കുകയും ചെയ്മുകയായിരിക്കും കൂടൂതല്‍ കാര്യക്ഷമമാവുക. 


ദ്യുതി നിലയങ്ങളുടെ നിര്‍മാണകാലം ഗണ്യമായി കുറയ്ക്കാന്‍ 
കഴിയുന്നതാണ്‌; കുറയ്ക്കേണ്ടതാണ്‌. നിസ്ത്റാര കാരണങ്ങളാല്‍പോലും നിര്‍മാണ 
പ്രവര്‍ത്തനം നിര്‍ത്തിവയ്ക്കുന്ന അവസ്ഥ മാറിയേ തീരൂ. 


7. ഗുണനിലവാരവും താരിഫും 


കേരളത്തിലെ വൈദ്യുതി വിതരണത്തിന്‍െറ ഗുണ നിലവാരം ഏറെ 
മോശമാണ അവ അസഹനീയമാംവണ്ണം കുറഞ്ഞ വോള്‍ട്ടത (൨1 കെ.വി. 
ഴലനുകളില്‍ 7, കെ.വി. മാത്രം) കുറഞ്ഞ ഫ്രീക്വന്‍സി (50 ഹെര്‍ടസിനു പക 
രം 48.5 ഹെര്‍ട്സ്‌ മാര്തം) പ്രവചിക്കാനാവാത്ത വിതരണ രംഗങ്ങള്‍ എന്നിങ്ങനെ 
പല ന്യൂനതകളും ഉണ്ട്‌. പ്രത്യേകിച്ചും വടക്കന്‍ ജില്ലകളില്‍ ഗുണനിലവാരം 
വിദ്യുഛക്തി നിയമങ്ങള്‍ക്കനുസരിച്ചു തന്നെ പാലിക്കുവാന്‍ ബോര്‍ഡിനു 
നിയമബാധ്യതയുണ്ട്‌ 


ഇത്‌ സാധ്യമാകണമെങ്കില്‍ അററകൂററ പണികള്‍ നടത്തുന്നതിലും 
ഉല്‍പാറനവിതരണശ്യംഖല കുററമററതാക്കി നിലനിറുത്തുന്നതിലും ഇന്നത്തേ 
മാള്‍ കൂടുതല്‍ ശുഷ്കാന്തി കാണിച്ചേ തീരു. 


ഇന്നു കേരളത്തിലെ നല്ലൊരു വിഭാഗം ഉപഭോക്താക്കള്‍ക്കും 
സബ്സിഡിയോടു കൂടിയാണ്‌ വൈദ്യുതി നല്‍കുന്നത്‌. ഇന്നത്തെ സബ്സി 
ഡിനയം അശാസ്‌(തീയമാണ്‌. അന്ത്യോപയോഗവും ഉല്‍പന്നത്തിന്‍െറ വിലയില്‍ 
ഈര്‍ജത്തിന്‍െറ പങ്കും ഉപദഭോക്താവിന്‍െറ തരവും സാമൂഹ്യനീതിയും പരി 
ഗണിച്ചുകൊണ്ടുള്ള ഒരു താരിഫ്‌ നയം ആവിഷ്‌കരിച്ചു നടപ്പാക്കേണ്ടതുണ്ട്‌. 


ബോര്‍ഡിനു നഷിടം വരാത്തവിധത്തില്‍ പടിപടിയായി ഒരു നിശ്ചിത 
കാലാവധിക്കുതൂളില്‍ താരിഫ്‌ ഉയര്‍ത്തുകയെന്നത്‌, ആത്യന്തികമായി സമൂഹത്തിന്‌ 
ഗുണകരമായേ സംഭവിക്കൂ. ഗാര്‍ഹികൃഉപഭോഗ രംഗത്തെ ദുര്‍വ്യയത്തെ 
താരിഫ്‌ ഉയര്‍ത്തി നിരുത്സാഹപ്പെടുത്തേണ്ടത്‌ വൈദ്യുതി, സാമ്പത്തി. 
വികസനത്തിനുപയോഗിക്കുന്നതിന്‌ അനുപേക്ഷണീയമാണ്‌. കേരളത്തിന്ദെറ 
തൊഴില്‍സേനയുടെ താരതമ്യേന ഉയര്‍ന്ന വൈദഗധ്യം ഉപയോശഗപ്പെടുത്തുന്ന 
വ്യവസായങ്ങള്‍ക്കായിരിക്കണം മുന്‍ഗണന. 


ഈര്‍ജസദ്രദ്മാ൯യ ഡ്യവസായങ്ങള്‍ ആരംഭിക്കുന്നത്‌ ചൂറെയൊക്കെ 


റ] 
ഒഴിവാക്കാനും അതോടൊപ്പം രെ താഴില്‍ലഭ്ൃയത വര്‍ധിപ്പിക്കാനും ം ഈര്‍ജഷലാമ 
38 ൧ംഗിന൬ ന്നതാണ്‌. 


നു യി 
ച്‌ കര്‍ 


കൊടുമ്പിരിക്കൊള്ളുന്നതൊധിവാംമെനും സമ്പ 





കേരള ശാസ്രതസാഹിത്യ പരിഷത്തിനെറ നിലപാട 19 





ല്‍ 


രി 


8. ആധുനിക പ്രവണരു 


ജനങ്ങളുടെ ഭാതിക നിലവാരം ഉയര്‍ത്തുന്നതിന്‌ ഈര്‍ജം കൂടിയേ തിരൂ. 
പക്ഷേ, സമ്പത്തുല്‍പാദനവും പ്രതിശീര്‍ഷ ഈര്‍ജഉപഭോഗവും തമ്മില്‍ ഒരു 
നേര്‍വര ബന്ധമല്ല ഉള്ളത്‌. പാഴ്ചെലവുകളും ആഡംബരവും ധൂര്‍ത്തും 
കൂടാതെ പ്രത്യുല്‍പാദന മേഖലകളില്‍ ഉയര്‍ന്ന ദക്ഷതയോടെ 
പ്രയോജനപ്പെടുത്തുന്ന ഈര്‍ജമാണ്‌ സമ്പത്ത്‌ വര്‍ധിപ്പിക്കുന്നത. അതുകൊണ്ട 
പ്രതിശീര്‍ഷ ഈര്‍ജ ഉപഭോഗം ക്രമാനുഗതമായി വര്‍ധിപ്പിക്കുക എന്നതിനേക്കാള്‍, 
അന്തിമമായ ഉപയോഗം എന്താണെന്ന്‌ തീരുമാനിച്ച്‌ അതിനുള്ള ഏററവും 
മെച്ചപ്പെട്ട ഉപകരണങ്ങള്‍ ലഭ്യമാക്കി, അവയ്ക്കാവശ്യമായ ഈര്‍ജം ഏതു 
രൂപത്തില്‍ വേണമോ അത ഉറപ്പുവരുത്തുക എന്നതാണ്‌ ഈര്‍ജാസൂധര്രണത്തിലെ 
പുതിയ പ്രവണത. ഉദാഹരണമായി കേരളത്തില്‍ ഇന്നുപയോഗിക്കുന്ന 
മോട്ടോറുകള്‍ എടുക്കുക. പവര്‍ ഘടകം തിരുത്തുന്നതിനാവശ്യമായ കണ്ടന്‍സറു 
കള്‍ മിക്കവയിലും ഇല്ല. ഇലക്ര്രിസിററിബോര്‍ഡ്‌ അത്‌ നിര്‍ബന്ധിക്കുന്നുമില്ല. 
മററ്‌ സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതല്ല. ഫലമോ? ഉഇവിടെ മോട്ടോര്‍ 
പപവര്‍ത്തിപ്പിക്കുന്നതിന്‌ വളരെയേറെ വൈദ്യുതി പാഴാക്കേണ്ടിവരുന്നു. ചെറിയ 
ഒരു ലാഭത്തിനു വേണ്ടിയാണ്‌ ഇത്‌ സംഭവിക്കുന്നത്‌. അതുപോലെ കേരള 
ത്തിലൂപയോഗിക്കുന്ന ബള്‍ബുകളെല്ലാം മാററി ട്യൂബ്‌ ആക്കുകയാണെങ്കില്‍ 
ആ രംഗത്തെ ഉപഭോഗം പകുതിയാക്കി കുറയ്ക്കാന്‍ സാധിക്കും. ഇതിന്‌ 
സര്‍ക്കാര്‍ സബ്സിഡി നല്‍കിയാല്‍പ്പോലും ആതുൃന്തികുമായി വലിയ ലാഭമു 
ണ്ടാകും. ഇതിലും ദക്ഷത കൂടിയ ഉപകരണങ്ങളും ലഭ്യമായി തുടങ്ങിയിടുണ്ട്‌. 
അതുപോലെ തന്നെ നമ്മുടെ വ്യവസായങ്ങളിലെ ഈര്‍ജപൂരിതമായ സാകേംതിക 
വിദ്യയും ഒരു ഉടച്ചുവാര്‍ക്കലിന്‌ വിധേയമാകേണ്ടതുണ്ട്‌, ഉയര്‍ന്ന 
ഈര്‍ദക്ഷതയുടേയും കാര്യക്ഷമതയുടേയും ഫലമായി പ്രതിശീര്‍ഷ 
ഈര്‍ജോപഭോഗം കുറച്ചുകൊണ്ടു തന്നെ പ്രതിശീര്‍ഷ സമ്പത്ത്‌ ഉല്‍പാദനം 
വര്‍ധിപ്പിക്കാന്‍ കഴിയുമെന്ന്‌ വികസിത രാജ്യങ്ങളിലെ അനുഭവങ്ങള്‍ 
തെളിയിക്കുന്നു. (ചിരം -- 2 പട്ടിക -- ? നോക്കുകു 


എന്നാല്‍, ഇന്ന വികസ്വരരാജ്യങ്ങളുടെ ആളോഹരി ഈര്‍ജഉപഭോഗം 
നന്നെ കുറവാണ്‌. ഉത്‌ പടിപടിയായുയര്‍ത്തിയാല്‍ മാത്രമെ അവരുടെ 
ജീവിതനിലവാരം ഉയര്‍ത്തുവാന്‍ സാധിക്കുകയുള്ളൂ. അതേസമയം ഇവിടങ്ങളില്‍ 
ഈര്‍ജദക്ഷത വളരെ കുറവുമാണ്‌. ഇത്‌ ഗണ്യമായുയര്‍ത്തേണ്ടതും ഈ രാജ്യ 
ങ്ങളുടെ സാമ്പത്തിക വികസനത്തിന്‌ അനുപേക്ഷണീയമാണ്‌. കേരളം പോല ള്ള 
സംസ്ഥാനങ്ങള്‍ക്ക്‌ ഈര്‍ജോല്‍പാദനവും ഉപഭോഗവും വരധിപ്പിക്കുന്ന 
തോടൊപ്പംതന്നെ ഈര്‍ജദക്ഷത ഉയര്‍ത്തുവാനുള്ള പരിപാടികളും നടപ്പാക്കേ 
ണ്ടതുണ്ട. ഇത്‌ രണ്ടും കണക്കിലെടുത്തു ഒകാണ്ടുള്ള ഒരു സമീപനമാണ്‌ 
ാണ്ഭാവേണ്ടതോ 





൭ | 
ങ്ങ 
ളി 


കേരളത്തിന്‍െറ വൈദ്യുതി പ്രതിസന്ധി 





പട്ടിക --7 
ശരാശരി ഈര്‍ജോപഭോഗം വിവിധ രാജ്യങ്ങളില്‍ 





ശരാശരി ഈർ ജോപഭോഗം 
രാജ്യം ജി.ഡി.പി. യൂനിററ ഡോളറിന്‌ 
കിലോഗ്രാം എണ്ണതുല്യമാനം 








1965 1987 
ഇന്ത്യ 1.08 0.75 
ഫിലിപ്പിന്‍സ്‌ 9.83 0.41 
മെക്സിക്കോ 1.26 0.75 
ചിലി 0.97 9.57 
ബസീല്‍ 1.23 0.39 
യു.എസ്‌.എ 1.83 0.39 
യു.കെ. 2.14 0.38 
ഫ്രാന്‍സ്‌ . 1.20 0.24 
പശ്ചിമ ജര്‍മനി 1.63 0.25 
ജപ്പാന്‍ 1.58 0.17 








അവലംബം: വേള്‍ഡ്‌ ഡവലപ്മെന്‍റ്‌ റിപ്പോര്‍ട്ട്‌ 1989. 














] ക: 73. 
(സൂപികം 1873 - 100) മൊത്തം ദേശീയോല്‍പ്പാറനത്തിന്‍െറ 


ഓരോ ജി എല്‍ പി യ്ൃഗിററിസും മവണ്ട 
| ഈര്‍ജോപദോഥം 
100 നിന 


അയം. 





270 
0 ആഘാതം ആഘാതം ഇടിച്ചില്‍ ജപ്പാന്‍ 


1971 1980 1990 2000 


പിരതം മു 








കേരള ശാസ്രതസാഹിത്യ പരിഷത്തിന്‍െറ നിലപാട്‌ 21 





ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച്‌ ഉടന്‍ ചെയ്യണ്ട കാര്യങ്ങള്‍ ഇവയാണ്‌. 


1. ഇപ്പോള്‍ പണി ആരംഭിച്ചിട്ടുള്ള ജലവൈദ്യുത നിലയങ്ങള്‍ 
യുദ്ധകാലാടിസ്ഥാനത്തിലെന്നപോലെ പണി പൂര്‍ത്തിയാക്കു 
ക. ലോവര്‍പെരിയാര്‍, കക്കാട, കല്ലട, ഇടുക്കി മുന്നാം ഘട്ടം, 
കൂടാതെ മററനവധി ചെറുകിട പദ്ധതികശ എന്നിവയാണവ. 


2. പൂയംകുട്ടി 1,2 എന്നീ ഘട്ടങ്ങളുടെ പരിസ്ഥിതി ആഘാത 
പ്രതിക എത്രയും വേഗത്തില്‍ പ്രസിദ്ധപ്പെടുത്തി അവ പൊതു 
ജന മധ്യത്തില്‍ ചര്‍ച്ചാവിഷയമാക്കുകയും അതിന്‍െറ അടി 
സ്ഥാനത്തില്‍ അവയെക്കുറിച്ച്‌ അന്തിമമായ തീരുമാനം ഉണ്ടാ 
ക്കുകയും ചെയുക. 


3. കായംകുളത്തെ തെര്‍മല്‍ പവര്‍സ്റേറഷന്‍ ഉണ്ടാക്കിയേക്കാ 
വുന്ന എല്ലാ പരിസ്ഥിതി പ്രശ്‌നങ്ങളും പരിഹരിക്കുമെന്നുറപ്പു 
വരുത്തുകയും അടിയന്തിരമായി നടപ്പാക്കുകയും ചെയ്യുക. 


4. തൃക്കരിപ്പൂര്‍, വൈപ്പിന്‍ എന്നീ സ്ഥലങ്ങളില്‍ പ്രകൃതി വാത 
കമുപയോഗിച്ചുള്ള രണ്ടു സൂപ്പര്‍തെര്‍മല്‍ പവര്‍ സ്റേറഷ 
നുകള്‍ സ്ഥാപിക്കുക, തൃക്കരിപ്പൂരിലേക്ക്‌ ബോംബെയില്‍ 
നിന്ന്‌ വാതകം കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ടാക്കുക, 
ഇപ്പോള്‍ അവിടെനിന്ന്‌ ഉത്തര്‍പ്രദേശിലേക്ക്‌ കുഴല്‍വഴി 
വാതകം കൊണ്ടുപോകുന്നുണ്ട്‌. വൈപ്പിന്‍ താപനിലയ 
ത്തിലേക്ക്‌ കൊച്ചിയില്‍നിന്നുള്ള വാതകം ഉപയോഗിക്കുക. 


5. ബോംബെ, കൊച്ചി, ഗോദാവരി, കാവേരി എന്നീ വാതക 
സ്രോതസ്സുകള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ ഒരു ദക്ഷിണ മേഖല വാര. 
ഗ്രിഡ്‌ സ്ഥാപിക്കാന്‍ മുന്‍കൈയെടുക്കുക. അതിന്‌ സമ്മര്‍ദം 
ചെലുത്തുക. 


6. 600 ല്‍ പരം മിനിമൈക്രോ ജലവൈദ്യുതനിലയങ്ങള്‍ കേരള 
ത്തില്‍ സ്ഥാപിക്കാമെന്ന്‌ നിര്‍ദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്‌. മൊത്തം 
350 മെഗാവാട്ടോളം വൈദ്യുതി ഇവയില്‍നിന്ന്‌ ഉല്‍പാദിപ്പിക്കാം. 
ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. മിനി 








കേരളത്തിന്‍െറ വൈദ്യുതി ,പതിസന്ധി 





മൈഠ്രകാപദ്ധതികള്‍ക്ക്‌ മൂലധനച്ചെലവ്‌ അല്‍പം 
കൂടുമെങ്കിലും ഒന്നോ രണ്ടോ വര്‍ഷത്തിനുള്ളില്‍ പണി 
പൂര്‍ത്തിയാക്കി ഈര്‍ജം ലഭ്യമാക്കാമെന്നത്‌ ഒരു വലിയ 
നേട്ടമാണ്‌. വിക്രേന്ദികൃതാസുര്തണത്തിന്‍െറ ഭാഗമായി ഇത്‌ 
ജില്ലാ ഭരണസമിതികളേയോ പഞ്ചായത്തുകളേയോ റൂറല്‍ 
ഇലക്ര്രിസിററി കണ്‍സ്യുമര്‍ കോപ്പറേററിവ്‌ സൊസൈ 
ററിയേയോ ഏല്‍പിക്കുക. ) 


ഇന്നുള്ള വൈദ്യുതി പരമാവധി പുതുമൂല്യം സൃഷ്ടിക്കാന്‍ 
സാധിക്കുന്ന വിധത്തില്‍ പ്രയോജനപ്പെടുത്തണം. വൈദ്യു 


തിയുടെ ഏററവും (പാധാനപ്പെട്ട ഉപയോഗമാണ്‌ അത്‌, 


സൃഷ്ടിക്കുന്ന തൊഴിലവസരം. ഓരോ യൂനിററ്‌ വൈദ്യു 
തിയില്‍നിന്ന്‌ പരമാവധി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്ന 
വ്യവസായങ്ങള്‍ക്ക്‌ മുന്‍ഗണന നല്‍കണം. 


ലോകത്തിലെ ഏററവും പാഴ്ചെലവേറിയ ടെക്നോളജിയാണ്‌ 
നമ്മുടെ വ്യവസായങ്ങളില്‍. വിലയേറിയ ധാരാളം ഈര്‍ജം 
ഇവിടെ പാഴായിപോകുന്നുണ്ട്‌. അതുപോലെത്തന്നെ നാമൂപ 
യോഗിക്കുന്ന ഒട്ടനവധി വൈദ്യുത ഉപകരണങ്ങളും. ഇവയു 
ടെയൊക്കെത്തന്നെ ദക്ഷത കൂട്ടുകയും പാഴ്ച്ചെലവ്‌ കുറക്കൂ 
കയും ചെയ്താല്‍ ഈര്‍ജത്തിന്‍െറ വലിയൊരളവ്‌ ലാഭിക്കാന്‍ 
സാധിക്കും. ലോകത്തെമ്പാടും ഇന്ന്‌ ഈ മാര്‍ഗമാണ്‌ അവ 
ലംബിക്കുന്നത്‌. അതുപോലെത്തന്നെ പ്രത്വുല്‍പാദനപര 
മല്ലാത്ത ആഡംബരപരമായ ആവശ്യങ്ങള്‍ക്ക്‌ വൈദ്യുതി 
ഉപയോഗിക്കുന്നത്‌ പരമാവധി നിയ്യരനത്രിക്കുക. പ്രേഷണ 
വിതരണ വ്യൂഹത്തിലെ നഷ്ടം പരമാവധി കുറക്കുകയും 
വൈദ്യുതി ബോര്‍ഡിലെ കാര്യക്ഷമത വര്‍ധിപ്പിക്കുകയും 
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിശ്വാസം വീണ്ടെടുക്കു 
കയും ചെയ്യുക. 


റ 





കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 


